PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് 

ദർഘാസ് പരസ്യം 


പബ്.1/ 4626 / 2008/ ഡി .എസ്.എൽ. 2008 ഡിസംബർ 22. 

-- ടെലിവിഷൻ പരസ്യങ്ങൾ നിർമ്മിക്കുന്നതിന് വ്യക്തികൾ/ 
സ്ഥാപനങ്ങൾ എന്നിവരുടെ ഒരു പാനൽ തയ്യാറാക്കുന്നതി 
ലേക്കായി കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് അപേക്ഷകൾ 
ക്ഷണിക്കുന്നു . ഈ രംഗത്തെ പരിചയം തെളിയിക്കുന്ന 
രേഖ ക ളോ ടൊപ്പം 2009 ജനു വരി 19 -ാം തീയതിക്കകം 
അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ കേരള 
സംസ്ഥാന ഭാഗ്യ ക്കുറി വകുപ്പിൽ നിന്നോ, സർക്കാർ 
ഗസറ്റിൽ നിന്നോ അറി യാ വു ന്ന താ ണ് . വിവ ര ങ്ങ ൾ 
www.keralalotteries.com . എന്ന വെബ് സൈറ്റിലും ലഭ്യമാണ്. 


നിബന്ധനകൾ 


കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിനു വേണ്ടി താഴെ 
പറയുന്ന വ്യവസ്ഥകൾക്കു വിധേയമായി ടെലിവിഷൻ പരസ്യ 
ചിത്രങ്ങൾ നിർമ്മിച്ചുതരുന്നതിനുള്ള പാനലിൽ ഉൾപ്പെടുത്തുന്ന 
തി ലേ ക്കാ യി പരിചയ സമ്പ ന്ന രായ വ്യക്തികൾ 
സ്ഥാപനങ്ങളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു . 
- 1. ടി. വി . പരസ്യ ചിത്രങ്ങൾ 30 / 20 സെക്കന്റ് ദൈർഘ്യ 
മുള്ളതും 10 സെക്കന്റ്, 5 സെക്കന്റ് എന്നീ ദൈർഘ്യ 
ത്തിലേക്ക് ചുരുക്കി സംപ്രേക്ഷണം ചെയ്യാൻ പറ്റുന്നതു 
മായിരിക്കണം. 
പരസ്യ ചിത ത്തിന്റെ സ്റ്റോറി ബോർഡ് ലോട്ടറി 
വകുപ്പുമായി ചർച്ച ചെയ്ത് അംഗീകാരം വാങ്ങിയിട്ടുള്ള 
തായിരിക്കണം. 
ടി. വി. പരസ്യ ചിത്രങ്ങളുടെ പകർപ്പുകൾ ദൂരദർശനിലൂടേയും 
മറ്റു ചാനലുകളിലൂടെയും സംപ്രേഷണം ചെയ്യാൻ 

ഉതകുന്ന രീതിയിൽ തയ്യാറാക്കി നൽകേണ്ടതാണ്. 
4. പരസ്യ ചിത്രം നിർമ്മിക്കുന്നതിന് ഓർഡർ ലഭിച്ചതു 

മുതൽ 15 ദിവസത്തിനകം നിർമ്മിച്ചുതരേണ്ടതാണ്. 
5. ചിത്രത്തിന്റെ പ്രിവ്യൂ ലോട്ടറി ഡയറക്ടർ അധികാര 

പ്പെടുത്തിയ ഉദ്യോഗസ്ഥർ കണ്ട് അംഗീകാരം വാങ്ങി 
അവസാന രൂപത്തിലുള്ള പരസ്യ ചിത്രം നൽകിയതിനു 
ശേഷം തുക അനുവദിക്കുന്നതാണ്. 
പരസ്യ ചിത്രങ്ങളുടെ കോപ്പിറൈറ്റ് സംസ്ഥാന 
ഭാഗ്യക്കുറി വകുപ്പിനായിരിക്കും. 
ചിത്രം നിർമ്മിക്കുന്നതിനുള്ള ടാക്സ് ഉൾപ്പെടെയുള്ള 
ആകെ തുകയാണ് അപേക്ഷ യിൽ കാണിക്കേ ണ്ട ത് . 
ടി . വി . പരസ്യങ്ങൾക്കുള്ള നിർമ്മാണ ചെലവ് ഒരു 
ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. 


8. പരസ്യ ചിത്രം നിർമ്മിച്ചുള്ള മുൻ പരിചയത്തിന്റെ വിശദ വിവ 

ര ങ്ങ ൾ അ ന പ ഫ ന യ ാ ക ട വ പ ം സ മ ർ പി 
ക്കേണ്ടതാണ്. 
പരസ്യ ചിത്രം നിർമ്മിക്കുന്നതിന് മുൻകൂർ തുക 
അനുവദിക്കുന്നതല്ല. 
മുദ്രവച്ച അപേക്ഷകൾ 19 - 1- 2009 ഒരു മണിക്ക് മുൻപായി 
ഭാഗ്യ ക്കുറി ഡ യ റ ക് ട റേ റ്റിൽ ലഭി ക്കേ ണ്ട 

താണ്. 
- 11. അപേക്ഷ അടക്കം ചെയ്ത മുദ്രവച്ച കവറുകളിൽ “ കേരള 

സംസ്ഥാന ഭാഗ്യ ക്കുറി പരസ്യ ചിത 
നിർമ്മാണത്തിനുള്ള പാനലിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള 
അപേക്ഷ ” എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. 
ആനി മേ ഷൻ/ ഗ്രാഫിക് സ് രൂപ ത്തിലുള്ള പരസ്യ 
ചിത്രങ്ങൾ നിർമ്മിക്കു ന്ന വർക്കും അപേക്ഷിക്കാ വു ന്ന 
താണ്. 
അപേക്ഷകൾ - “ ഡയറക്ടർ, കേരള സംസ്ഥാന ഭാഗ്യക്കുറി 
വകുപ്പ്, വികാസ്ഭവൻ, തിരുവനന്തപുരം- 695 033 എന്ന 
വിലാസത്തിലാണ് സമർപ്പിക്കേണ്ടത്. 


12 . 


13 . 


സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടറേറ്റ്, 
വികാസ് ഭവൻ, 

( ഒപ്പ്) 
തിരുവനന്തപുരം. - സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടർ. 


